Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12 / 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


GOVER 


- 


പ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No . 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th March 2011 

2011 മാർച്ച് 15 
24th Phalguna 1932 
1932 ഫാൽഗുനം 24 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


- നമ്പർ ജി. എം ./ 877 / 09 - OT- 34 / 2010 . 2011 ഫെബ്രുവരി 22 . 
കേരള ഗവർണ്ണർക്കുവേ 1 

ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, - മലപ്പുറം താഴെപ്പറയുന്ന - പ്രവൃത്തിക്ക് 

അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ജി . എം ./ 877 / 09 - OT- 34 / 10 - ഭൂജല വകുപ്പിന്റെ പരിധി 
യിൽ വരുന്ന - മലപ്പുറം ജില്ലയിലെ 

ചെറിയമു ം ഗ്രാമപഞ്ചായ 
ത്തിലെ I. H .D .P . - കോളനിയിൽ 

മിനിവാട്ടർ സപ്പെ 

സ്കീം 
നടപ്പിലാക്കുന്ന പ്രവൃത്തി - 1, 50,000 . 

നിരതദ്രവ്യം - 3,750 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് - ഫോറം വിൽക്കുന്ന അവസാന 

തീയതിയും 
സമയവും - 24 - 3 - 2011, 1 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 24 -3 - 2011, 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും 

സമയവും - 
24 - 3 - 2011, 4 മണി. 

പ്രവൃത്തിചെയ്തു തീർക്കേ കാലാവധി 10 ദിവസം. 


( 2 ) 


നമ്പർ ജി . എം ./ 324 / 08 - OT - 35 / 2010 . 


2011 ഫെബ്രുവരി 23 . 


- കേരള ഗവർണ്ണർക്കുവേ 1 ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ജി . എം ./ 324/ 08 - OT- 35 / 10 - ഭൂജല വകുപ്പിന്റെ പരിധി 
യിൽ വരുന്ന - മലപ്പുറം ജില്ലയിലെ 

- ചെറിയമു ം ഗ്രാമപഞ്ചായ 
ത്തിലെ ബങ്ക്ളാംകുന്ന് 

കോളനിയിൽ മിനിവാട്ടർ സപ്പെ 

സ്കീം 
നടപ്പിലാക്കുന്ന പ്രവൃത്തി - 1, 22, 000. 

നിരതദ്രവ്യം - 3, 050. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് 

ഫോറം വിൽക്കുന്ന അവസാന 

തീയതിയും 
സമയവും 25 - 3 - 2011 , 1 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 25- 3- 2011, 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും 

സമയവും 
25 - 3 - 2011, 4 മണി. 


പ്രവൃത്തിചെയ്തു തീർക്കേ കാലാവധി-- 10 ദിവസം. 


( 3 ) 


-- നമ്പർ ജി. എം ./ 215 /2010 - OT- 36 / 2010 . 2011 ഫെബ്രുവരി 24. 
കേരള ഗവർണ്ണർക്കുവേ 1 ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ജി. എം ./ 2015 /2010 - OT- 36 / 10 - മലപ്പുറം ജില്ലയിലെ 
വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നാലര ഇഞ്ച് ( ഡയ.) കുഴൽ കിണറുകൾ കുഴിച്ച് ഹാന്റ്പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി - 
| 2 , 00, 000. 


തീയതിയും 


നിരതദ്രവ്യം - 5, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് | ഫോറം വിൽക്കുന്ന 

അവസാന 
സമയവും -- 23- 3- 2011, 1 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 26- 3- 2011, 3 മണി. 
ദർഘാസ് തുറക്കുന്ന 

തീയതിയും 
26 - 3 - 2011, 4 മണി. 


സമയവും 


പ്രവൃത്തിചെയ്തു തീർക്കേ കാലാവധി 15 ദിവസം. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


